Rivo 17 ) 


over of stra 

1942 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


2nd December 1983 


Vol. XXVIII 


Trivandrum , Friday, 


No. 1450 


11th Agrahayana 1905 


GOVERNMENT OF KERALA 


Health (G ) Department 


NOTIFICATIONS 


No. 57234 /G3/83 /HD. 

Dated , Trivandrum , 26th November, 1983 . 

(i) 
S.R.O. No. 1704 /83.— In exercise of the powers conferred by sub-section 
(1) of section 9 of the Prevention of Food Adulteration Act, 1954 (Central Act 
37 of 1954 ) and in supersession of Notification No. 46257/G3179 /HD- (1) 
dated the 11th October , 1979 published as S.R.O : No. 1160/79 in the Kerala 
Gazette Extraordinary No. 748 dated the 17th October, 1979, the Government 
of Kerala hereby appoint Sri N.V.Mathew , Health Inspector Grade II, Cochin 
Corporation , to be Food Inspector for the purposes of the said Act and assign 
to him the area within the Cochin Corporation as the local area within which 
he shall exercise his powers under the said Act. 

( ii) 
S.R.O. No. 1705 /83. - In exercise of the powers conferred by sub- section 
(1) of section 20 of the Prevention of Food Adulteration Act, 1954, 
( Central Act 37 of 1954 ), and in supersession of Notification No. 46257 /G3 
29/HD-(ii) dated the 11th October, 1979, published as S.R.O. No. 1161/79 

33 /5174 /MC 


Z 


inthe Kerala Gazette Extraordinary No. 748 dated the 17th October, 1979, the 
Government of Kerala hereby authorise Sri N. V. Mathew appointed as Food 
Inspector under sub -section (1) of section 9 of the Act in the Cochin Corporation 
to institute prosecutions for offences under the said Act within his jurisdiction . 


By order of the Governor, 


SITIO M.G. K. MÜRTHY, 


Secretary. 


Explanatory Noto 
( This does not form part of the notification , but is intended to indicate 


oss general purport.) 


Sri N ? V . Mathew , Health Inspector has been posted as Food Inspector, 
Cochin Corporation . It is necessary to appoint him as Food Inspector under 
the Prevention of Food Adulteration Act and to authorise him to institute pro 
secution for offences under thesaid Act. The notifications are for the above 
purpose . 


ZOTTABBITOV 


09109105WEST 01 


soituc-dud borist.ee veg 10 X - clor ! ...0.1.3 
toA is CRIDA SAbool point dito e noitosula ( 1) 
(0) ---Chriodicono como non lor7que si bas ( ce ! to FC 
Siti SriCT10011.07.0 :12 es badeildiq ete ! 10700 11 oni bsisb 
TomTOVO seres.150obonlar batab6.574 bin 1 9119300 
nito . 11oso 130cm nganin Vini na tavis ydressilla 
wizze bou oli hiszor! la puntu 11 - o! 01368 colonosciutorov 
doistw mizitiw polsid : 01.09 ) Diliw 2016 ola mii of 


muitos otros1o , 201791-981.1.0.11.2 


ED PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRES8, 0 ) 
PTLIT . .0.32 TRIVANDRUM , 1983. mia busub (n )-illon 


Government of Kce 


മ 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ] Trivandrum , Friday, 


2nd December 1993 

( No. 1447 
11th Agrahayana 1905 (Saka ) 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ററി ലെ 

13 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 


2 


താഴെ പറയുന്ന പ്രദേശങ്ങളിലെ സർവ്വ ഇപ്പോൾ പൂർത്തിയാക്കിയിരി 
ക്കുന്നതായി 1961 ലെ കേരള സർവ്വേയും അതിർത്തി സംബന്ധിച്ച ആക്ടിലെ 
(1961 ലെ 37 -ാം ആകട°) 13 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

(പസ്തുത ആക്റ്ററിലെ 14-ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു 
സിവിൽ കോടതിയുടെ ഡി കിമൂലം ഇതിനാൽ പരസ്യം ചെയ്യുന്ന സർവ്വ 
ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവ്വേ റിക്കാർഡ 

അതിൽ നിർണ്ണയി 
ക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുളള അതിരുകൾ ശരിയായി നിർണ്ണയി 
ക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ തർക്കമററ തെളിവായി 
രിക്കുന്നതാണ്. 


( 1) 


1983 നവംബർ 24 . 


No. C , 880/82. 


പദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല -- പാലക്കാട 

താലൂക്ക്_ഒററപ്പാലം 
വില്ലേജ്_വാണിയംകുളം-II 

ദേശം - ചോറോട്ടൂർ 
പൂർത്തിയായ ഫീൽഡ്നമ്പരുകൾ --62 A / 5, 6 , 7, 8 , 62B/ 1, 2, 3 
335171/B. 


2 


( 2) 
Ref, C - 349 /82 . 

1983 നവംബർ 25 , 
(പദേശത്തിന്റെ വിവരങ്ങൾ 
ജില്ല - പാലക്കാട 

താലൂക്ക്- ഒററപ്പാലം 
വില്ലേജ്_വാണിയംകുളം-II 

ദേശം - ചോറോട്ടൂർ 
പൂർത്തിയായ ഫീൽഡ് നമ്പരുകൾ -55 B /1, 56A/13,14 , 56B /2 , 117/8, 
63B , 63A/ 6 

( 3) 
Ref. C -348/82 . 

1983 നവംബർ 25 , 
(പദേശത്തിന്റെ വിവരങ്ങൾ 
ജില്ല- പാലക്കാട 

താലൂക്ക് ഒറ്റപ്പാലം 
വില്ലേജ് ഒറ്റപ്പാലം-II 

ദേശം - അരിയൂർ തെക്കുമുറി 
പൂർത്തിയായ . ഫീൽഡ് നമ്പരുകൾ -1344/ 9,10,11, 12, 134B /1, 2 , 3 , 4 
135A19 , 10 , 11 , 135/ B . 


Ref. C -65382 . 

1983 നവംബർ 25 . 
(പദേശത്തിന്റെ വിവരങ്ങൾ 
ജില്ല പാലക്കാട് 

താലൂക്ക്” -ഒററപ്പാലം 
വില്ലേജ്_വാണിയംകുളം- II 

ദേശം - താങ്ങാലി 
പൂർത്തിയായ ഫീൽഡ് നമ്പരുകൾ -- 67/2 , 68/2 

( 5) 
Rcf. C - 68++/ 82 . 

1983 നവംബർ 26 , 
( പദേശത്തിന്റെ വിവരങ്ങൾ 
ജില്ല - പാലക്കാട 

താലൂക്ക്- ഒററപ്പാലം 
വില്ലേജ്_വാണിയംകുളം-II 

ദേശം-ാറോട്ടൂർ 
പൂർത്തിയായ ഫീൽഡ് നമ്പരുകൾ -614/ 13 , 14, 61 / B 


( Sd .) 

Special Tahsildar, 
Land Acquisition ( Railways) . 


Ottapalam . 


I RINTED AND PUBLISHED BY THE S.G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1983. 


Reg . No.KL.TV (N ),! 


Government of Kerala 

1903 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


2nd December 1983 
Vol. XXVIII] Trivandrum , Friday, 

[ No. 1448 
11th Agrabayana 1905 ( Saka) 


കേരള സർക്കാർ 


ഉന്നത വിദ്യാഭ്യാസ ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ. 37851 ബി 2/ 83/ഉന്നത വിദ്യാഭ്യാസം. 

തിരുവനന്തപുരം, 1983 നവംബർ 29 . 
എസ്.ആർ, ഒ . 1702183. - ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി 
1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63 ജൂഡിഷ്യൽ I എന്ന നമ്പർ വിജ്ഞാ 
പനപ്രകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യങ്ങൾക്കായിഭൂമി വില 
യ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആകട് 
(1962- ലെ 21) പ്രകാരമുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ കേരളസർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും; 

പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, 
അതായത് ഗുരുവായൂരിലെ കന്ദീയ 

സംസ്ക്യത 

വിദ്യാപീഠം ( ബ്ലോക്ക് 
നമ്പർ 5 ) വികസിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയു 
ണ്ടെന്നോ കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; ഇപ്പോൾ , 
അതിനാൽ, ( പസ്തുത ആക°s ° 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു 
പകാരം അതിലേക്കുളള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും ഇതിനാൽ 
നൽകുന്നു . 

33/ 5172 /B . 


താഴെ 


2 


പട്ടിക 


ജില്ല - തൃശ്ശൂർ. 
താലൂക്ക്-തൃശ്ശൂർ. 

വി ല്ലേജ് – പുറനാട്ടുകര 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) 
സർവ്വേ നമ്പർ-6| 2 - ൽ (ഭാഗം.) 
വിവരണം - പുരയിടം , 
വിസ്തീർണ്ണം-1.8777 ( ഹെക്ടറിൽ.) 

ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 

R. B. PATHAK, 
ഗവൺമെൻറ് സെക്രട്ടറി, 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിൻറ ഭാഗമല്ല . എന്നാൽ അതിൻറ പൊതു 
ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇന്ത്യൻ രാഷ്ടപതി, 31-5-1963 - ലെ 2/4/63 ജൂഡിഷ്യൽ II എന്ന വിജ്ഞാ 
പനത്തിൽ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറ ആവശ്യത്തിലേക്ക് ഭൂമി 
വിലയഴക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവരുടെ സമ്മത 
ത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ 

പറഞ്ഞിട്ടുള 
സ്ഥലങ്ങൾ, ഒരു പൊതു ആവശ്യത്തിന്, അതായത 

ഗുരുവായൂർ 
കേന്ദ്രീയ സംസ്കൃത വിദ്യാപീഠം വികസിപ്പിക്കുന്നതിന് ( ബ്ലോക്ക് നമ്പർ 5) 
ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാരിനു ബോദ്ധ്യപ്പെട്ടിട്ടുളളതും 
ആകുന്നു . മേൽപറഞ്ഞ ആവശ്യത്തിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം, 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1983 . 


Reg . No. KL /TV (N )/1. 


Governmeat of Kerala 

1983 


1 


KEDALA GAZETTE 


. 


XTRAORDINAS 
PUBLISHED BY AUTHORITX 


Vol. XXVIIT ) 


2nd December 1983 
Trivandrum , Friday, 

11th Agrahayana 1905 


No. 1449 


GOVERNMENT OF KERALA 


Home (SS . A ) Department 


ORDER 


No. 80100 /SSA1/83/Home. 

Dated , Trivandrum , 2nd December, 1983. 
S. R. O. No. 1703 /83.- WHEREAS in exercise of the powers conferred 
by clause (1) of article 258 of the Constitution of India , the President has, by 
Notification No. 1 /11025 /26-81-IS . US. DII dated the 14th September, 1982 , 
of the Government of India , Ministry of Home Affairs, published as S.O. 
664 ( E ) in the Gazette of India Extraordinary No. 407 , Part II, Section 3 ( ii), 
dated the 14th September, 1982 , entrusted to the Government of Kerala , with 
their consent, the functions of the Central Government in making orders of 
the nature specific in section 3 of the Essential Services Maintenance Act, 
1981 (Central Act 40 of 1981) , in so as far as they relate to any service in any 
establishment or undertaking dealing with the production , supply or distribu 


tion of power ; 


AND WHEREAS the Government of Kerala are satisfied that in the 
public interest it is necessary to prohibit strikes in any service in any establish 
ment or undertaking in the State of Kerala , dealing with the production , 
supply or distribution of power; 

33 /5173/MC. 


NOW , THEREFORE, in exerciseof the power s conferred by section 3 or 
the Essential Services Maintenance Act, 1981 (Central Act 40 of 1981) ,the 
Government of Kerala hereby prohibit strikes in any service in any establish 
ment or undertaking in the State of Kerala , dealing with the production , 
supply or distribution of power . 


By order of the Governor, 


N. KALEESWARAN , 
Commissioner and Secretary to Government. 


Explanatory Note 
. ( This note does not form part of this order, but is intended to indicate its 
general purport). 

The validity of the order issued as per order No. 25598 /SSA1/83/Home 
dated 3rd May , 1983 published as S.R.O. No. 497183 published as Gazette 
Extraordinary No. 472 dated 3rd May, 1983 expired on 2nd November, 1983 . 
Government consider that in the public interest, it is necessary to prohibit 
strike in any service in any establishment or undertaking in the State of 
Kerala dealing with the production , supply or distribution of power with 
a view to ensure smooth functioning of the Kerala State Electricity Board. 
Hence this order . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


